O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14558 


KERALA GAZETTE 


Part III 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : B1 95662021 


27-10-2021 


കോട്ടയം താലൂക്കിൽ വിജയപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി ജെ മേരി പ്രേംവില്ല മാങ്ങാനം 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വിജയപുരം വില്ലേജിൽ പരേതയുടെ മകൾ പ്രിയാമോൾ സി ആർ , പ്രേംവില്ല മാങ്ങാനം , ബോധിപ്പിച്ച അപേക്ഷ വിജയപുരം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 23-07-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രിയാമോൾ സി ആർ 


മകൾ 


45 


നമ്പർ : B1 20002021 


27-10-2021 


അനന്തരാവകാശ 


കോട്ടയം താലൂക്കിൽ കോട്ടയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിൽകുമാർ വി ജയൻ നിവാസ് 
വേളൂർ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കോട്ടയം വില്ലേജിൽ പരേതയുടെ ഭാര്യ അഞ്ജലി , ജയൻ നിവാസ് വേളൂർ , ബോധിപ്പിച്ച അപേക്ഷ 
കോട്ടയം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 15-12-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മെനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അഞ്ജലി 


ഭാര്യ 


25 


2 


| മകൻ 


5 


അദ്വീതി എസ് പ് 
സ്വാദ്വിക്ക് എസ് പ് 


3 


| മകൻ 


9 Months 


നമ്പർ : B1 1847/2021 


27-10-2021 


കോട്ടയം താലൂക്കിൽ അകലക്കുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി എസ് തോമസ് മറ്റക്കര 
പുത്തൻപുരയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14559 


Revenue Department 


30th November 2021 


അപേക്ഷ 


സർട്ടിഫിക്കറ്റിനായി അകലക്കുന്നം വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കമ്മ തോമസ് , മറ്റക്കര പുത്തൻപുരയിൽ , ബോധിപ്പിച്ച 

അകലക്കുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമ്മ തോമസ് 


ഭാര്യ 


69 


2 


| ജസ്റ്റി തോമസ് 


| മകൾ 


45 


3 


| ജിൻസ് തോമസ് 


മകൻ 


41 


4 . 


ജെയിൻ മരിയ തോമസ് 


| മകൾ 


35 


നമ്പർ : B1 98762021 


27-10-2021 


അപേക്ഷ 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏലിയാമ്മ ചാണ്ടി കൊടച്ചംകോട്ട് 
പാമ്പാടി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പാമ്പാടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ വി ചാണ്ടി , കൊടച്ചംകോട്ട് പാമ്പാടി , ബോധിപ്പിച്ച 

പാമ്പാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-11-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ വി ചാണ്ടി 


| ഭർത്താവ് 


79 


2 


മകൾ 


51 


പ്രീത ജോർജ് 
| പ്രതീഷ് ചാണ്ടി 


3 


| മകൻ 


45 


നമ്പർ : B1 6809/2021 


27-08-2021 


കോട്ടയം താലൂക്കിൽ വിജയപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയിംസ്.ജി വാലയിൽ കുഴിപുരയി 
ടം കരയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിജയപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്ത ജയിംസ് , വാലയിൽ കുഴിപുരയിടം കരയിൽ , 
ബോധിപ്പിച്ച അപേക്ഷ വിജയപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14560 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്ത ജയിംസ് 


ഭാര്യ 


71 


2 


സിമി ജയിംസ് 


മകൾ 


44 


3 


സൻജയ് ജയിംസ് 


മകൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14561 


Revenue Department 


30th November 2021 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : B1 4253/2021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇ എൻ കരുണാകരൻപിള് 
ള പൂവൻതുരുത്ത് ഇടുങ്ങാട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പനച്ചിക്കാട് വില്ലേജിൽ പരേതൻറെ മകന്റെ ഭാര്യ മായാമോൾ എം പി , 
പൂവൻതുരുത്ത് ഇടുങ്ങാട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പനച്ചിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-05-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


63 


2 


മകന്റെ ഭാര്യ 


63 


3 


പൗത്രൻ 


34 


ഇ ആനന്ദവല്ലി 
| Dr സി എസ് സരോജിനിഅമ്മ 
രഞ്ജിത് എ . എച്ച് 
രഞ്ജിനി 

എസ് 
മായാമോൾ എം പി 
ഗീതു എസ് കുമാർ 
മീനു എസ് കുമാർ 


| | | 


4 


| പൗത്രി 


25 


5 


57 


| മകന്റെ ഭാര്യ 
| പൗത്രി 


6 


31 


| 


7 


| പൗത്രി 


28 


നമ്പർ : B1 42532021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ഇന്ദിരക്കുട്ടിയമ്മ പനച്ചിക്കാട് 
പൂവൻതുരുത്ത് എന്നയാളുടെ അവകാശികൾക്ക് 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പനച്ചിക്കാട് വില്ലേജിൽ പരേതയുടെ മകന്റെ ഭാര്യ മായാമോൾ എം പി , പനച്ചിക്കാട് പൂവൻതുരുത്ത് , 
ബോധിപ്പിച്ച അപേക്ഷ പനച്ചിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-01-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


63 


2 


ഇ ആനന്ദവല്ലി 
Dr സി എസ് സരോജിനിഅമ്മ 
രഞ്ജിത് എ എച്ച് 


63 


| 


മകന്റെ ഭാര്യ 
പൗത്രൻ 


3 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14562 


KERALA GAZETTE 


Part III 


4 


| രഞ്ജിനി എസ് 


| പൗത്രി 


25 


5 


മകന്റെ ഭാര്യ 


57 


6 


മായാമോൾ എം പി 
ഗീതു എസ് കുമാർ 
| മീനു എസ് കുമാർ 


പൗത്രി 


31 


7 


പൗത്രി 


28 


നമ്പർ : B1 8586/2021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പെരുമ്പായിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലളിതാംബാൾ നട്ടാശ്ശേരി 
പൊങ്ങവനമഠം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പെരുമ്പായിക്കാട് വില്ലേജിൽ പരേതയുടെ മകൻ കൃഷ്ണയ്യർ ജി , നട്ടാശ്ശേരി പൊങ്ങവനമഠം , 
ബോധിപ്പിച്ച അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-07-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
' നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സീതാലക്ഷ്മി 


മകൻ 


75 


2 


| കാവേരിയമ്മാൾ ജി 


മകൾ 


72 


3 


കെ ആർ നാഗമ്മാൾ 


മകൾ 


71 


4 . 


കൃഷ്ണയ്യർ ജി 


മകൻ 


68 


5 


ശ്യാമള അമ്മാൾ ജി 


| മകൾ 


66 


6 


രേവതി ജി 


മകൾ 


64 


നമ്പർ : B1 538412021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പെരുമ്പായിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോളി സിബിച്ചൻ 
കുമാരനല്ലൂർ അധികാരത്തിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുമ്പായിക്കാട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സിബിച്ചൻ റ്റി ജെ , 
കുമാരനല്ലർ അധികാരത്തിൽ ( തൊട്ടുകടവിൽ } , ബോധിപ്പിച്ച അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിര 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേര 
ള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


16-03-2014 -ൽ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സിബിച്ചൻ റ്റി ജെ 


| ഭർത്താവ് 


57 


2 


| ആഷ്ലി സിബിച്ചൻ 


മകൾ 


21 


3 


ആഷിത സിബിച്ചൻ 


മകൾ 


19 


നമ്പർ : B1 6175/2021 


17-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14563 


Revenue Department 


30th November 2021 


കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുരുഷോത്തമ പൈ ഉനാത്തൂർ 
മണർകാട് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മണർകാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ മായാദേവി , ഉനാത്തൂർ മണർകാട് , ബോധിപ്പിച്ച അപേക്ഷ 
മണർകാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 31-10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മായാദേവി 


ഭാര്യ 


55 


2 


രാജേഷ് പ് 


| മകൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14564 


KERALA GAZETTE 


Part III 


Kottayam District 


Kottayam Taluk 


NOTICE 


നമ്പർ : B1 8670/2021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനിൽകുമാർ പാമ്പാടി കിഴക്കേടത്തു 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പാമ്പാടി വില്ലേജിൽ പരേതൻറെ ഭാര്യ രഞ്ജു അനിൽ , പാമ്പാടി കിഴക്കേടത്തു് , ബോധിപ്പിച്ച അപേക്ഷ പാമ്പാടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01 
05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് 

മൈനർ 

താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 2 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാരതിയമ്മ 


മാതാവ് 


69 


2 


രഞ്ജ അനിൽ 


ഭാര്യ 


39 


3 


| മകൻ 


16 


| ആദിത്യൻ കെ അനിൽ 
| ആരവ് 


4 


മകൻ 


3 


നമ്പർ : B1 8495 2021 


17-11-2021 


കോട്ടയം താലൂക്കിൽ പനച്ചിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി എ ബേബി പൂവൻതുരുത്ത് കരയി 
ൽ തടത്തിൽപറമ്പിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പനച്ചിക്കാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ കുഞ്ഞമ്മ ബേബി , പൂവൻതുരുത്ത് കരയിൽ 
തടത്തിൽപറമ്പിൽ , ബോധിപ്പിച്ച അപേക്ഷ പനച്ചിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കുഞ്ഞമ്മ ബേബി 


ഭാര്യ 


79 


2 


രമണി തോമസ് 


മകൾ 


61 


3 


ജേക്കബ് ചെറിയാൻ 


| മകൻ 


56 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14565 


Revenue Department 


30th November 2021 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ഇ4-31682021 . 


2021 ഒക്ടോബർ 13 . 


10-8-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 32 ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗത്തിൽ 

ക മ നമ്പർ 

പ്രസിദ്ധീകരിച്ച് പര സ്യ ത്തിൽ 

തീയതി 
" 3-3-2021 ” എന്നുള്ളത് " 3-2-2021 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 

" 


12 


ആ യി 


മരണ 


( 2 ) 


നമ്പർ ഇ4-4382 / 2021 . 


2021 ഒക്ടോബർ 13 . 


3-8-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 31 ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ ക്രമ നമ്പർ 8 ആയി പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ “ ബിനിമോൾ സക്കറിയാസ് 
മകൾ 45 ” എന്നുള്ളത് “ ബിനിമോൾ സക്കറിയാസ് മകൾ 40 ” എന്നും “ അനിമോൾ സക്കറിയാസ് മകൾ 40 ” 
എന്നുള്ളത് “ അനിമോൾ സക്കറിയാസ് മകൾ 45 ' ' എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
കോട്ടയം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:51:17 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


